വ 


കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634/2012-14 


GOVERN 


T 


കരള 


ഷ സർക്കാ 


- 2 സാ 


VMENT OF ķ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 മേയ് 6 
6th May 2014 

1189 മേടം 23 
23rd Medam 1189 
1936 വൈശാഖം 16 
16th Vaisakha 1936 


Vol. III 


Thiruvananthapuram , 

Tuesday 


No. | 18 


No . 


PART III 
Co -operative Department 


പത്തനംതിട്ട ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ ഉത്തരവ് 

( ഹാജർ : ഗ്രേസി തോമസ്) 
നമ്പർ എ . ഇ .എൽ. 3966 / 10 . 

2014 മാർച്ച് 28. 


വിഷയം : - സമാപ് തീ ക രണം - പി . റ്റി . 169 അടൂർ പാഥ മിക സഹ ക രണ കാർഷിക ഗാമ വി ക സ ന 

ബാങ്ക് ( ക്ലിപ്തം) - അന്തിമ സമാപീകരണം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) ഈ ആഫീസിലെ 18 - 6 - 2010 - ലെ സി. ആർ. ബി . 3845 / 09 നമ്പർ ഉത്തരവ്. 

- ( 2) അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 17-3-2014 - ലെ എ . 1555/ 10 -ാം നമ്പർ കത്ത്. 
സൂചന (1) ഉത്തരവ് പ്രകാരം പി. റ്റി . 169 അടൂർ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ( ക്ലിപ്തം )- ന്റെ 
പ്രവർത്തനം സമാപ്തീകരിച്ച് അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ അടൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . സംഘത്തിന്റെ സമാപീകരണം പൂർത്തീകരിച്ചുകൊണ്ട് സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് 
അപേക്ഷിച്ചുകൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ സൂചന (2) പ്രകാരം ശുപാർശ ചെയ്ത് സമർപ്പിച്ചിരിക്കുന്നു . സംഘത്തിന്റെ 
അന്തിമ സമാപീകരണം നടത്തികൊണ്ടുള്ള ലിക്വിഡേറ്റർമാരുടെ നടപടിക്രമങ്ങൾ പരിശോധിച്ചതിൽ താഴെപറയുന്ന കാര്യങ്ങൾ 
ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് 6- 7 - 2010 - ൽ ഏറ്റെടുത്തു . ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം 
താഴെ പറയും പ്രകാരമാണ്. 


ബാദ്ധ്യത് 


തുക 


ആസ്തി 


തുക 


30 , 000 


32, 192 


ഓഹരി 
ചീഫ് പ്രൊമോട്ടർ അഡ്വാൻസ് 


ബാങ്ക് നിക്ഷേപം 
നഷ്ടം 


2,585 


393 


ആക 


- 32, 585 


ആക 


32 ,585 


106 


KERALA GAZETTE 


[PART III 


- സംഘത്തിൽ നിയമാനുസരണം കിട്ടുവാനുള്ളമുതലുകൾ സമാഹരിക്കുന്നതിനും കൊടുത്തുതീർക്കാനുള്ള ബാദ്ധ്യതകൾ 
കൊടുത്തുതീർക്കുന്നതിനും ലിക്വിഡേറ്റർ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. ലിക്വിഡേറ്ററുടെ കാലയളവിലെ വരവ്- ചെലവ് 
കണക്കുകൾ താഴെ പറയും പ്രകാരമാണ്. 


വരവ് 


തുക 


ചെലവ് 


തുക 


11, 947 


44, 139 


പലിശ 
ബാങ്ക് അക്കൗണ്ട് പിൻവലിച്ചത് 
സെക്രട്ടറി അഡ്വാൻസ് 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 


1,000 


1, 135 


ബാങ്ക് നിക്ഷേപം 

11,947 
അഫിലിയേഷൻ ഫീസ് 

1,000 
സെക്രട്ടറി അഡ്വാൻസ് 

1,000 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 

1, 135 
പോസ്റ്റേജ് ആന്റ് സ്റ്റേഷനറി 

1,135 
ഓഹരി 

1, 500 
പൊതുയോഗ ചെലവ് 
ലിക്വിഡേറ്റർ ചാർജ്ജ് 

6 ,456 
അടൂർ സർക്കിൾ സഹകരണ 
യൂണിയനിൽ അഡ്വാൻസ് അടച്ചത് 31,085 


2 ,963 


ആകെ 


58,221 


ആകെ 


58 , 221 


മുന്നിരുപ്പ് 


ഇല്ല 


നീക്കിയിരുപ്പ് 


ഇല്ല 


ആകെ 


58,221 


ആകെ 


58 , 221 


ലിക്വിഡേറ്ററുടെ വരവ്-ചെലവ് കണക്കുകൾ പരിഗണിച്ചതിനുശേഷമുള്ള സംഘത്തിന്റെ ബാക്കിപത്രം ചുവടെ ചേർക്കുന്ന 
പ്രകാരമാണ്. 


ബാക്കിപത്രം 


ബാദ്ധ്യത 


തുക 


ആസ്തി 


തുക 


ഓഹരി 


28,500 


ചീഫ് പ്രൊമോട്ടർ അഡ്വാൻസ് 


2,585 


അടൂർ സർക്കിൾ സഹകരണ 
യൂണിയനിൽ അഡ്വാൻസ് ആയി അടച്ചത് 31,085 

ആകെ 

31 ,085 


ആകെ 


31, 085 


ലിക്വിഡേഷൻ ചാർജ്ജായി 6,456 നിയമാനുസൃതം അടച്ചിട്ടുണ്ട്. സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 20 - 11- 2013 - ന് 
വിളിച്ചുകൂട്ടുകയുണ്ടായി. യോഗത്തിൽ രണ്ട് അംഗങ്ങൾ മാത്രം ഹാജരായിട്ടുള്ളതാണ്. ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ 
അംഗീകരിച്ചുകൊണ്ട് ലിക്വിഡേറ്റർ സംഘത്തിന്റെ അന്തിമ സമാപ്തീകരണം പൂർത്തിയായതായി തീരുമാനിച്ചിട്ടുണ്ട്. 


ചീഫ് പ്രൊമോട്ടർ അഡ്വാൻസ് തുക കൈപ്പറ്റുന്നതിന് ക്ലെയിം ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അഡ്വാൻസ് തുകയായ 
2,585 കണ്ടുകെട്ടുന്നതിന് ഇതിനാൽ അനുമതി നൽകുന്നു . അംഗങ്ങൾക്ക് ഓഹരി തുക കൈപ്പറ്റുന്നതിന് നോട്ടീസ് നൽകിയിട്ടും 

കൈപ്പറ്റാതിരുന്ന 28,500 ഉൾപ്പെടെ 31,085 അഡ്വാൻസ് ആയി 3 വർഷത്തേക്ക് അടൂർ സർക്കിൾ സഹകരണ യൂണിയനിൽ 
അഡ്വാൻസ് ആയി ഒടുക്കിയിട്ടുള്ളതിന് അംഗീകാരം നൽകുന്നു . മേൽ കാലയളവിൽ തുക പിൻവലിച്ച് തീർന്നിട്ടില്ലെങ്കിൽ ബാക്കി 
വരുന്ന തുക അടൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ പേരിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് വക മാറ്റുന്നതിനും 
ഇതിനാൽ അനുമതി നൽകുന്നു . 


സംഘത്തിന്റെ കണക്കുകൾ എ . ഇ .എൽ. ഇൻസ്പെക്ടർ പരിശോധിച്ചിട്ടുണ്ട്. 


ഈ സാഹചര്യത്തിൽ പി. റ്റി. 169 അടൂർ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ( ക്ലിപ്തം ) - ന്റെ രജിസ്ട്രേഷൻ 
കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ടി സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും 
നീക്കം ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . ചട്ടം 70 - ൽ നിഷ്കർഷിച്ചിരിക്കുന്നവിധം ടി സംഘത്തിന്റെ റിക്കാർഡുകൾ 
ലിക്വിഡേറ്റർ 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും ആയതിനുശേഷം ഈ ആഫീസിന്റെ അനുമതിയോടുകൂടി നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
പത്തനംതിട്ട. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


6th 


MAY 2014 ] 


CO -OPERATIVE DEPARTMENT 


- 107 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ നടപടിക്രമം 

( ഹാജർ : ശ്രീ . സി . സി . തോമസ്) 

- (1) 
നമ്പർ എസ്. സി. റ്റി. എം - 4114/ 13. 

2014 മാർച്ച് 12 . 


വിഷയം : - വിനോദസഞ്ചാര സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ - 496 - സമാപ്തീകരണം ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 

സംബന്ധിച്ച്. 


സൂചന: - (1) തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ 24 -7 -2013 - ലെ സി /1649 /2013 -ാം നമ്പർ കത്ത്. 

(2) ഈ ആഫീസിലെ 18 -10 - 2013- ലെ ഇതേ നമ്പർ നോട്ടീസ്. 


ഐ 496 -ാം നമ്പർ വിനോദസഞ്ചാര സഹകരണ സംഘം നിലവിൽ പ്രവർത്തനരഹിതമാണെന്നും 26 - 12 - 2011 മുതൽ 
അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണെന്നും എന്നാൽ സംഘാംഗങ്ങളായി 23 പേർ മാത്രമേ ഉള്ളൂവെന്നതിനാൽ ഭരണസമിതി 
തെരഞ്ഞെടുപ്പ് നടത്തി സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുകയില്ലെന്നും ആയതിനാൽ സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) സൂചന (1) 
പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിനെതിരെ ആക്ഷേപങ്ങൾ 
ക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും, തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയനും സൂചന ( 2) 
പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായി ആരിൽ നിന്നും യാതൊരു ആക്ഷേപങ്ങളും ഉണ്ടാകാത്ത 
സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കും ആക്ഷേപമില്ല എന്ന നിഗമനത്തിൽ സഹകരണ നിയമപ്രകാരം 
എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ഐ 496 -ാം നമ്പർ വിനോദ സഞ്ചാര സഹകരണ സംഘം, തൊടുപുഴയുടെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനും 
സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കുന്നതിനും തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ " സി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും യഥാക്രമം കേരള സഹകരണ നിയമം വകുപ്പ് 71(1), 72(1) എന്നീ വകുപ്പുകൾ 
പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും ചാർജ്ജടുക്കുന്ന തീയതിയിലെ ബാക്കിപത്രം, 
ചാർജ്ജ്ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം ഈ ആഫീസിൽ ഉടൻതന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതും 
നിയമാനുസൃത സമാപീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുമാണ്. 


നമ്പർ എസ് . സി . റ്റി . എം - 4199/ 13 . 


2014 മാർച്ച് 12 . 


വിഷയം : - തൊടുപുഴ ബ്ലോക്ക് വനിതാ വിവിധോദ്ദേശ സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഐ - 163 സമാപീകരണം - 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 20 -7 - 2013 - ലെ ബി / 2030/ 2012 -ാം നമ്പർ കത്ത്. 

(2) ഈ ആഫീസിലെ 18 - 10- 2013 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


ഐ 163 -ാം നമ്പർ തൊടുപുഴ ബ്ലോക്ക് വനിതാ വിവിധോദ്ദേശ സഹകരണ സംഘം വർഷങ്ങളായി പ്രവർത്ത ന 
രഹിതമാണെന്നും, സംഘത്തിന് പ്രവർത്തന സാധ്യതയില്ലായെന്നും കേരള സഹകരണ നിയമം 66 -ാം വകുപ്പ് പരിശോധനാ 
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ടി സംഘത്തിന്റെ പ്രവർത്തനം സമാപീകരിക്കുന്നതിനുള്ള നടപടികൾ 
സ്വീകരിക്കാവുന്നതാണെന്ന് തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ആയതിന്റെ 
അടിസ്ഥാനത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും ഇടുക്കി ജില്ലാ 
സഹകരണ ബാങ്കിനും തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയനും സൂചന ( 2) പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ 
നാളിതുവരെ ആരിൽ നിന്നും യാതൊരു ആക്ഷേപങ്ങളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് 
ആർക്കും ആക്ഷേപമില്ല എന്ന നിഗമനത്തിൽ കേരള സഹകരണ നിയമപ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ഐ 163 -ാം നമ്പർ തൊടുപുഴ ബ്ലോക്ക് വനിതാ വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീ 
കരിക്കുന്നതിനും സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കുന്നതിനുമുള്ള ലിക്വിഡേറ്ററായി തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസിലെ ‘ ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ടും യഥാക്രമം കേരള സഹകരണ നിയമം വകുപ്പ്71 (1), 72 ( 1) 
എന്നീ വകുപ്പുകൾ പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും, ചാർജ്ജടുക്കുന്ന 
തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം ഈ ആഫീസിൽ ഉടൻതന്നെ 
റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃത സമാപീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
ഇടുക്കി, പൈനാവ്. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


